Regn . No. KERBIL /2012 / 45073 
dated 5 - 9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KL / TV ( N )/ 634/2012- 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കര 


രള സർക് 
NMENT OF 


രാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


21st May 2013 
2013 മേയ് 21 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No . 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


31st Vaisakha 1935 
1935 വൈശാഖം 31 


PART III 
Commissionerate of Land Revenue 


MALAPPURAM DISTRICT 


നോട്ടീസ് 


നമ്പർ ജെ . 784 / 11 . 

- 2013 ഏപ്രിൽ 11. 
- പൊന്നാനി താലൂക്ക്, വെളി യ ങ്കോട് വില്ലേജ് 
റി . സ . 65 / 4 , 5 - ൽപ്പെട്ട 18 സെന്റ് സി . കെ . ഭൂമി 
എം .എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയ ഭൂമിയായി രജിസ്റ്റർ 
ചെയ്യു ന്ന തിന് അ നു മ തി ക്കായി ശ്രീ . പത്മ നാ ഭൻ 
s/o കിട്ടുണ്ണി, തമ്പാത്ത് വീട്, എരമംഗലം എന്നയാൾ അപേക്ഷ 
സമർപ്പിച്ചിട്ടു ണ്ട്. ടി ഭൂമി അപേക്ഷ കന്റെ പേരിൽ 
എം . എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയ ഭൂമിയാക്കി മാറ്റി 
ര ജി സ്റ്റർ ചെയ്യു ന്ന തിന് അ നു മതി നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് 
മതിയായ തെളിവുകൾ സഹിതം ഈ നോട്ടീസ്പരസ്യപ്പെടുത്തിയ 
തീയതി മുതൽ 60 ദിവസത്തിനകം തിരൂർ ആർ. ഡി . ഒ . 
മുമ്പാകെ രേഖാമൂലം എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 

( ഒപ്പ്). 
തിരൂർ. 

റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


